O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 ഡിസംബർ 14 


Tuesday , 14th December 2021 


1197 വൃശ്ചികം 29 
29th Vrischikam 1197 


1943 അഗ്രഹായനം 23 
23rd Agrahayana 1943 


വാല്യം 10 


നമ്പർ 


49 


Vol . X 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16835 


Revenue Department 


14th December 2021 


തിരുത്തൽ പരസ്യം 


സി.1-2021 / 7333 / 9 / 100 


2021 ഡിസംബർ 09 


23/11/2021 ലെ കേരള ഗസറ്റ് നമ്പർ 46 , വാല്യം 10 , നോട്ടിഫിക്കേഷൻ പാർട്ട് II , പേജ് നമ്പർ 13720 ൽ 
സി.1-7333 / 2021 / 9 / 100 നമ്പറായി 

പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ " കുത്തനൂർ രണ്ട് വില്ലേജിൽ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജെ കെ സുഭദ്രാമ്മ ചായത്ത് രോഹിണിയിൽ കുഴൽമന്ദം.പി.ഒ 
എന്നതിനു പകരം കുഴൽമന്ദം ഒന്ന് വില്ലേജിൽ കെ.എം.കൃഷ്ണൻകുട്ടി , രോഹിണിയിൽ , ചാത്രത്ത് , , 
കുഴൽമന്ദം പി.ഒ എന്നവർ 13/09/2021 തീയതിയിലും , ടിയാളുടെ ഭാര്യ ജെ.കെ.സുഭദ്രാമ്മ എന്നവർ 
28/08/2021 തീയതിയിലും മരണപ്പെട്ടിരിക്കുന്നു എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 

-ഒപ്പ് 
താലൂക്ക് ഓഫീസ് 
ആലത്തൂർ 

തഹസിൽദാർ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16836 


KERALA GAZETTE 


Part III 


തിരുത്തൽ പരസ്യം 


സി.1-20217079 / 9 / 100 


2021 ഡിസംബർ 09 


ബന്ധം 


' മകൾ 


ആലത്തൂർ താലൂക്കിൽ വടക്കഞ്ചേരി -1 വില്ലേജിൽ വടക്കഞ്ചേരി.പി.ഒ , കാളാങ്കുളം , മാങ്കുത്തേൽ വീട്ടിൽ ദീപു 
ജോസ് എന്നവരുടെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതന്റെ ഭാര്യ ശ്രീമതി.ജോയ്സി ദീപു 
എന്നവർ സമർപ്പിച്ച അപേക്ഷ പ്രകാരം 16/11/2021 ലെ കേരള ഗസറ്റ് നമ്പർ 45 , വാല്യം 10 , 
നോട്ടിഫിക്കേഷൻ പാർട്ട് II , പേജ് നമ്പർ 12480 ൽ മേൽ നമ്പറായി പരസ്യം പ്രസിദ്ധീകരിച്ചതിൽ 
പരേതന്റെ അവകാശികളുടെ പട്ടികയിൽ ക്രമനമ്പർ 4 ൽ ഏബൽ എന്ന കുട്ടിയുടെ പരേതനുമായുള്ള 

എന്നതിനു പകരം മകൻ എന്നും , ക്രമനമ്പർ 5 ജോസ് വർഗ്ഗീസ് എന്ന പേര് 
ഒഴിവാക്കിയും , തിരുത്തുന്നതിനായി 07/12/2021 ലെ കേരള ഗസറ്റ് നമ്പർ 48 , വാല്യം 10 , നോട്ടിഫിക്കേഷൻ 
പാർട്ട് II , പേജ് നമ്പർ 15842 ൽ മേൽ നമ്പറായി തിരുത്തൽ പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് . 
ആയതിൽ '16 / 10 / 2021 ലെ കേരള ഗസറ്റ് നമ്പർ 43'എന്നതിനു പകരം 16/11/2021 ലെ കേരള ഗസറ്റ് 
നമ്പർ 45 എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 

-ഒപ്പ് 
താലൂക്ക് ഓഫീസ് 
ആലത്തൂർ 

തഹസിൽദാർ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16837 


Revenue Department 


14th December 2021 


Palakkad District 


Alathur Taluk 


NOTICE 


നമ്പർ : സി.1-2021 / 6472 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി.വിജയലക്ഷ്മി അമ്മ , കോലത്ത 
" ഉണികുമരത്ത് വീട് ( ചൈതന്യം ) , നെല്ലിത്തറഗ്രാമം , കാവശ്ശേരി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ആലത്തൂർ സബ് ട്രഷറി 
ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാവശ്ശേരി ഒന്ന് വില്ലേജിൽ പരേതയുടെ 
അനന്തിരവൾ രാജലക്ഷ്മി , " ചൈതന്യം " , നെല്ലിത്തറ ഗ്രാമം , കാവശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ കാവശ്ശേരി ഒന്ന് വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൾ 04 
04-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കളും , ഭർത്താവും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


അനന്തിരവൾ 


57 


2 


രാജലക്ഷ്മി -മരണപ്പെട്ട സഹോദരൻ രാമദാസിന്റെ മകൾ 
ഗോപാലനുണ്ണി -മരണപ്പെട്ട സഹോദരൻ രാമദാസിന്റെ 
മകൻ 


അനന്തിരവൻ 


53 


നമ്പർ : സി.1-2021 / 8782 / 9 / 100 


07-12-2021 


11 


ആലത്തൂർ താലൂക്കിൽ കണ്ണമ്പ്ര രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ.വി , " രോഹിണി ന 
, പുളിക്കൂട്ടം , മഞ്ഞപ്ര.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ആശ്രിത നിയമനം ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കണ്ണമ്പ്ര രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സുചിത്ര , " രോഹിണി " , പുളിക്കൂട്ടം , 
മഞ്ഞപ്ര.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ കണ്ണമ്പ്ര രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുചിത്ര.കെ . പി 


ഭാര്യ 


45 


2 


അഖിൽ വിഷ് 


മകൻ 


20 


3 


കുമാരി 


മാതാവ് 


90 


നമ്പർ : സി.1-20218588 / 9 / 100 


07-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16838 


KERALA GAZETTE 


Part III 


ആലത്തൂർ താലൂക്കിൽ വടക്കഞ്ചേരി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മാധവൻ.വി , നെല്ലിയമ്പാടം , 
പരുവാശ്ശേരി.പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് കേരള ഗ്രാമീൺ ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വടക്കഞ്ചേരി രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ കുമാരി , നെല്ലിയംപാടം , 
പരുവാശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ വടക്കഞ്ചേരി രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


കുമാരി 


ഭാര്യ 


51 


2 


മഞ്ജ 


മകൾ 


29 


3 


| മഹേഷ് 


മകൻ 


28 


4 


അഞ്ജ 


മകൾ 


24 


5 


വെള്ളച്ചി 


മാതാവ് 


90 


നമ്പർ : സി.1-2021 / 8497 / 9 / 100 


07-12-2021 


ച ആപേക്ഷ 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അനീഷ് കുമാർ , പറക്കോട് വീട് , 
പാക്കാട് , മുടപ്പല്ലൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് MACT ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വണ്ടാഴി രണ്ട് വില്ലേജി 

വണ്ടാഴി രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ദീപ , പറക്കോട് വീട് , പാക്കാട് , മുടപ്പല്ലൂർ , ബോധിപ്പിച 

വണ്ടാഴി രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . രതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


അർ 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| ദീപ 


ഭാര്യ 


29 


2 


| ദാക്ഷ് 


മകൻ 


7 


3 


യാക്ഷ് 


| മകൻ 


5 


4 


| ദേവി 


മാതാവ് 


53 


നമ്പർ : സി.1-2021 / 8457 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ കുത്തന്നൂർ ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പ്രതാപൻ.വി , കല്ലേക്കാട് 
, കുത്തനൂർ . പി . ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുത്തന്നൂർ ഒന്ന് വില്ലേജിൽ പരേതൻറെ മാതാവ് തങ്കമണി , കല്ലേക്കാട് , കുത്തനൂർ , ബോധിപ്പിച്ച 

കുത്തന്നൂർ ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 


അപേക്ഷയ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16839 


Revenue Department 


14th December 2021 


സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| തങ്കമണി.വി 


മാതാവ് 


58 


നമ്പർ : സി.1-2021 / 8456 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ കുത്തന്നൂർ ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുശീല.എസ് , ഈസ്റ്റ് വില്ലേജ് 
ഹൌസ് , കിഴക്കേതറ , കുത്തനൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുത്തന്നൂർ ഒന്ന് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സുബ്രഹ്മണ്യൻ.ആർ , 
കിഴക്കേഗ്രാമം , കുത്തനൂർ , ബോധിപ്പിച്ച അപേക്ഷ കുത്തന്നൂർ ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 14-02-2021 -ൽ മരണപ്പെട്ടതായ പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


74 


2 


മകൾ 


45 


| സുബ്രഹ്മണ്യൻ.ആർ 
സുഭാഷിണി സത്യനാരായണൻ 
ലളിത.എസ് 
രമണി.എസ് 


3 


| മകൾ 


44 


4 


മകൾ 


40 


നമ്പർ : സി.1-2021 / 8566 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾറഹ്മാൻ.സി , ഷീബ 
മൻസിൽ , മാരാപ്പാടം , പരുത്തിക്കാട് , കുനിശ്ശേരി.പി . ഒ , എരിമയൂർ -2 എന്നയാളുടെ അവകാശികൾക്ക് MACT ആവശ്യത്തിനു 
ഹാജരക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരിമയൂർ രണ്ട് വില്ലേജിൽ പരേതൻറെ മകൻ യൂസഫ് , 
പരുത്തിക്കാട് വീട് , കുനിശ്ശേരി.പി.ഒ , എരിമയൂർ -2 , ബോധിപ്പിച്ച അപേക്ഷ എരിമയൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-04-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കളും ഭാര്യയും ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലു 
ം ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


യൂസഫ് 


മകൻ 


44 . 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16840 


KERALA GAZETTE 


Part III 


2 


റിയാസ് 


മകൻ 


43 


3 


ഷീബ 


| മകൾ 


40 


നമ്പർ : സി.1-2021 / 863 


100 


07-12-2021 


വ 


ആലത്തൂർ താലൂക്കിൽ തരൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ . ഗോപാലകൃഷ്ണൻ , കോടത്ത് വീട് 
അത്തിപ്പൊറ്റ എന്നയാളുടെ 

അവകാശികൾക്ക് ആലത്തൂർ സബ് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി തരൂർ രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ പുഷ്പലത , കോടത്ത് വീട് , അത്തിപ്പൊറ്റ , 
തരൂർ , ബോധിപ്പിച്ച അപേക്ഷ തരൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 07-05-2012 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| പുഷലത് 


ഭാര്യ 


67 


നമ്പർ : സി.1-2021 / 8731 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ടി.കെ.വിഷ്ണകുമാരി , ചാമക്കാട് വീട് 
വണ്ടാഴി -1 എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
വണ്ടാഴി ഒന്ന് വില്ലേജിൽ പരേതയുടെ ഭർത്താവ് സി.ആർ.ഭവദാസ് , ചാമക്കാട് വീട് , വണ്ടാഴി , ബോധിപ്പിച്ച അപേക്ഷ 
വണ്ടാഴി ഒന്ന് വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 11-05-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാ 
ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


71 


സി.ആർ.ഭവദാസ് 
സി.ബി.ഡാനിദാസ് 


2 


| മകൻ 


45 


3 


സി.ബി.ശില 


മകൾ 


41 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16841 


Revenue Department 


14th December 2021 


Palakkad District 


Alathur Taluk 


NOTICE 


നമ്പർ : സി.1-2021 / 8780 / 9 / 100 


07-12-2021 


അവകാശ 


ആലത്തൂർ താലൂക്കിൽ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാജൻ.സി , ആർ.എസ്.ഭവൻ 
കരുമനശ്ശേരി , കിഴക്കഞ്ചേരി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ട്രാൻസ്പോർട്ട് ഓഫീസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജിൽ പരേതൻറെ മകൻ രാകേഷ് . ആർ , ആർ.എസ് . ഭവൻ , 
കരുമനശ്ശേരി , കിഴക്കഞ്ചേരി.പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ കിഴക്കഞ്ചേരി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-09-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സുഷമ 


ഭാര്യ 


60 


2 


രാകേഷ് . ആർ 


മകൻ 


39 


3 


| രാഹുൽ.ആർ 


മകൻ 


33 


നമ്പർ : സി.1-2021 / 8781 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ വണ്ടാഴി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പോൾ എബ്രഹാം , ചിറയ്ക്കൽ വീട് , 
ചിറ്റടി.പി . ഒ , ചേലോട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി വണ്ടാഴി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ ബേബി പോൾ , ചിറയ്ക്കൽ വീട് , ചിറ്റടി , ചേലോട് , 
ബോധിപ്പിച്ച അപേക്ഷ വണ്ടാഴി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ 
' നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ബേബി പോൾ 


ഭാര്യ 


59 


2 


അന്ന പോൾ 


മകൾ 


23 


നമ്പർ : സി.1-2021 / 8849 / 9 / 10 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ 


മേലാർകോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് , നാപ്പാൻപൊറ്റ , 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16842 


KERALA GAZETTE 


Part III 


അനന്തരാവകാശ 


അപേക്ഷ 


ചേരാമംഗലം . പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
സർട്ടിഫിക്കറ്റിനായി മേലാർകോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ രമ്യശ്രീ , നാപ്പാൻപൊറ്റ , ചേരാമംഗലം , ബോധിപ്പിച്ച 

മേലാർകോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


1 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


18 


| രമ്യശ്രീ 
പരമേശ്വരി 


2 


മാതാവ് 


49 


നമ്പർ : സി.1-202118843 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ കുഴൽമന്ദം രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിഷാദ്.പി.എൻ , പുളിക്കൽ വീട് , 
തേങ്കുറിശ്ശി , കുഴൽമന്ദം എന്നയാളുടെ അവകാശികൾക്ക് എൽ.ഐ.സി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുഴൽമന്ദം രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ അന്നലക്ഷ്മി . കെ.ജെ , പുളിക്കൽ വീട് , പെരുംകുന്നം പി.ഒ , 
ബോധിപ്പിച്ച അപേക്ഷ കുഴൽമന്ദം രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . മെനർ 
താഴെയുള്ള ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


36 


2 


അന്നലക്ഷ്മി . കെ.ജെ 

സൊനാക്ഷി . പി.വി 
| എമിന.പി.വി 


മകൾ 


10 


3 


മകൾ 


7 


4 


പുഷ്പലീല.സി.കെ 


മാതാവ് 


82 


നമ്പർ : സി.1-2021 / 8844 / 9 / 100 


07-12-2021 


; 


ആലത്തൂർ താലൂക്കിൽ കോട്ടായി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ദേവേശൻ.എ.പി , പിഷാരത്ത് വീട് 
ചന്ദ്രകുളം , കോട്ടായി.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് മലബാർ ദേവസ്വം ബോർഡ് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കോട്ടായി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ രുഗ്മിണി.പി , പിഷാരത്ത് വീട് , 
ചന്ദ്രകുളം , കോട്ടായി , ബോധിപ്പിച്ച അപേക്ഷ കോട്ടായി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതിപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16843 


Revenue Department 


14th December 2021 


സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


രുഗ്മിണി.പി 


| ഭാര്യ 


67 


2 


| സുമ പിഷാരോടി 


മകൾ 


48 


3 


സിന്ധു.പി . 


മകൾ 


47 


4 


ദീപ അജിത്ത് 


മകൾ 


41 


നമ്പർ : സി.1-2021 / 8845 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ കോട്ടായി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ.കെ , തോട്ടത്തിൽ 
വീട് , കോട്ടായി എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കോട്ടായി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ രുഗ്മണി.എൻ , തോട്ടത്തിൽ വീട് , ചെമ്പ , കോട്ടായി , 
ബോധിപ്പിച്ച അപേക്ഷ കോട്ടായി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 20-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


55 


2 


| രുഗ്മണി.എൻ 
കൃഷ്ണപ്രസാദ്.ടി.എൻ 
പ്രദീപ്.ടി.എൻ 


| മകൻ 


36 


3 


മകൻ 


33 


നമ്പർ : സി.1-2021 / 8847 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ചന്ദ്രദാസ് , മുഴയൻകുന്ന് 
പറമ്പ് വീട് , പരുത്തിപ്പള്ളി . പി . ഒ എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ സതി.കെ.പി , മുഴയംകുന്ന് 
പറമ്പ് വീട് , പരുത്തിപ്പുള്ളി , പെരിങ്ങോട്ടുകുറിശ്ശി , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 29-10-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേര 
ള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സതി.കെ.പി 


ഭാര്യ 


31 


2 


സ്വാതിക 


| മകൾ 


4 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16844 


KERALA GAZETTE 


Part III 


നമ്പർ : സി.1-2021 / 8848 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എം . എ.രാഘവൻ , 
മഠത്തിൽ വീട് , പരുത്തിപ്പുള്ളി.പി . ഒ , പെരിങ്ങോട്ടുകുറിശ്ശി -1 എന്നയാളുടെ അവകാശികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 
ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജിൽ പരേതൻറെ 
ഭാര്യ ചന്ദ്രിക , മഠത്തിൽ വീട് , പരുത്തിപ്പുള്ളി , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങോട്ടുകുറുശ്ശി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 19-07-2020 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രിക 


ഭാര്യ 


75 


2 


മകൾ 


54 


3 


കൃഷ്ണവേണി 
വിനോദ്.എം.ആർ 
അജയ് . എം.ആർ 


മകൻ 


53 


4 . 


മകൻ 


48 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16845 


Revenue Department 


14th December 2021 


Palakkad District 


Alathur Taluk 


NOTICE 


നമ്പർ : സി.1-2021 / 8751 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.വി.വേലൻകുട്ടി , ചായമൂച്ചി വീട് 
, കുനിശ്ശേരി , എരിമയൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി എരിമയൂർ രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ സരോജിനി , ചായമൂച്ചി , കുനിശ്ശേരി , 
ബോധിപ്പിച്ച അപേക്ഷ എരിമയൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


സരോജിനി 


ഭാര്യ 


63 


2 


മകൾ 


45 


| ബിന്ദു വി 
ബീന.വി 


3 


മകൾ 


40 


4 . 


| വിജു.വി 


മകൻ 


39 


നമ്പർ : സി.1-2021 / 8749 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വി . ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി , വളമന 
ഇല്ലം , കൃഷ്ണകൃപ , കുമ്പളക്കോട് , ആലത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ രമണി , വളമന ഇല്ലം , കൃഷ്ണകൃപ , 
കുമ്പളക്കോട് , ആലത്തൂർ , ബോധിപ്പിച്ച അപേക്ഷ ആലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി . 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


| രമണി 


ഭാര്യ 


79 


2 


മകൻ 


39 


| മോഹൻ കൃഷ്മൻ 
| മനോഹർ കൃഷ്ണൻ 


3 


മകൻ 


36 


നമ്പർ : സി.1-2021 / 8586 / 9 / 100 


07-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16846 


KERALA GAZETTE 


Part III 


ആലത്തൂർ താലൂക്കിൽ ആലത്തൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാധാകൃഷ്ണൻ , പുത്തൻ വീട് ഹൌസ് , 
വെങ്ങനൂർ , ആലത്തൂർ.പി.ഒ എന്നയാളുടെ അവകാശികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ആലത്തൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ തങ്കം , പുത്തൻ വീട് , വെങ്ങനൂർ , ആലത്തൂർ , 
ബോധിപ്പിച്ച അപേക്ഷ ആലത്തൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


തങ്കം 


ഭാര്യ 


49 


2 


| മകൻ 


27 


| വിഷ്ണുപ്രസാദ് 
വിനുപ്രസാദ് 


3 


മകൻ 


21 


നമ്പർ : സി.1-202118713 / 9 / 100 


07-12-2021 


666 


ആലത്തൂർ താലൂക്കിൽ പുതുക്കോട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്രീനിവാസൻ.എൻ.ബി , സാപ് 

അനക്സ് , സൌത്ത് വില്ലേജ് , പുതുക്കോട് എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പുതുക്കോട് വില്ലേജിൽ പരേതൻറെ ഭാര്യ മീനാക്ഷി , " ചൈതന്യ " , കിഴക്കെഗ്രാമം , 
പുതുക്കോട് , ബോധിപ്പിച്ച അപേക്ഷ പുതുക്കോട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-07-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസര 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മെനർ താഴെയുള്ള ലിസ്റ്റിൽ ക്ര 
മ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


മീനാക്ഷി.പി 


ഭാര്യ 


33 


2 


ശ്രദ്ധ നാരായണി 


മകൾ 


12 


3 


ശ്രേയാ നാഗാംബാൾ 


മകൾ 


7 


4 


നാരായണി.ഇ.വി 


മാതാവ് 


73 


നമ്പർ : സി.1-2021 / 8714 / 9 / 100 


07-12-2021 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അമൽ.കെ.ആർ , കാളാംപറമ്പ് 
മലക്കുളം , മേലാർകോട് എന്നയാളുടെ അവകാശികൾക്ക് MACT ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി എരിമയൂർ ഒന്ന് വില്ലേജിൽ പരേതൻറെ മാതാവ് ഉഷ.എം.എസ് , കാളാംപറമ്പ് , മലക്കുളം , 
മേലാർകോട്.പി.ഒ , ബോധിപ്പിച്ച അപേക്ഷ 

എരിമയൂർ ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാ 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16847 


Revenue Department 


14th December 2021 


ശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ.എം.എസ് 


മാതാവ് 


54 


നമ്പർ : സി.1-20218587 / 9 / 100 


07-12-2021 


୮ 


ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബാലകേശവൻ.വി , ഏനിയംകുളമ്പ 
കളം , തോലമ്പുഴ , ആലത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് പഞ്ചായത്ത് ആവശ്യത്തിനു ഹാജരക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാവശ്ശേരി ഒന്ന് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഷീല . കെ , ഏനിയംകുളമ്പ് കളം , 
തോലമ്പുഴ , ബോധിപ്പിച്ച അപേക്ഷ കാവശ്ശേരി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 06-06-1995 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ഷീല.കെ 


ഭാര്യ 


57 


2 


| ഷിബിൻ 


മകൻ 


32 


3 


ജിഷ് 


| മകൻ 


27 


നമ്പർ : സി.1-2021 / 3558 / 9 / 100 


09-12-2021 


11 


11 


ആലത്തൂർ താലൂക്കിൽ എരിമയൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ച 

താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ.പി. കേശവൻ , " പ്രതീക്ഷ 
തെക്കേത്തറ , കുനിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് ട്രഷറി ആവശ്യത്തിനു ഹാജരക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി എരിമയൂർ രണ്ട് വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രേമ , " പ്രതീക്ഷ തെക്കേത്തറ , കുനിശ്ശേരി , 
ബോധിപ്പിച്ച അപേക്ഷ എരിമയൂർ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-10-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കളും , പ്രമോദ് എന്ന 
മകനും മരണപ്പെട്ടിട്ടുള്ളതാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷ 
ം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


പ്രേമ 


ഭാര്യ 


70 


2 


രജിതകുമാരി - മരണപ്പെട്ട മകൻ പ്രമോദ് എന്നവരുടെ ഭാര്യ 


മകന്റെ ഭാര്യ 


43 


നമ്പർ : സി.1-2019 / 6975 / 9 / 100 


09-12-2021 


be 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


16848 


KERALA GAZETTE 


Part III 


ആലത്തൂർ താലൂക്കിൽ കാവശ്ശേരി ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പത്മിനി . കെ , ദേവികൃപ , 
കാവശ്ശേരി.പി.ഒ , കാവശ്ശേരി .1 എന്നയാളുടെ അവകാശികൾക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആവശ്യത്തിനു ഹാജരാക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കാവശ്ശേരി ഒന്ന് വില്ലേജിൽ പരേതയുടെ സഹോദരി നളിനി . കെ , ദേവികൃപ , 
കാവശ്ശേരി . പി . ഒ , ബോധിപ്പിച്ച അപേക്ഷ കാവശ്ശേരി ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി 
വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 24-08-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊ ള്ള ണ്ടതും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതനുമായുള്ള ബന്ധം 


വയസ് 


1 


ലീല.എസ്.മേനോൻ 


സഹോദരി 


89 


2 


കെ.വി.മേനോൻ 


സഹോദരൻ 


79 


3 


കെ.ബി. മേനോൻ 


സഹോദരൻ 


71 


4 


നളിനി.കെ 


സഹോദരി 


69 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.12.1 4 02:33:05 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


